O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13390 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 5920/2021 


22-10-2021 


| 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കങ്ങഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുലൈഖാ ബീവി റ്റി . ബി . ചെമ്പകശ്ശേരില് 
f വീട് , ഇടയിരിക്കപ്പുഴ പി.ഒ. , കങ്ങഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കങ്ങഴ വില്ലേജിൽ പരേതയുടെ മകൻ ഷെനിൽ പി . ഷെരീഫ് , ചെമ്പകശ്ശേരിൽ വീട് , 
ഇടയിരിക്കപ്പഴ പി.ഒ. , കങ്ങഴ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കങ്ങഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-08-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അജിന പി . ഷരീഫ് 


മകൾ 


36 


2 


ഷനിൽ പി . ഷെരീഫ് @ ഷനിൽ പരീത് റാവുത്തർ ഷെരീഫ് | മകൻ 


34 


നമ്പർ സി 2 - 63422021 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി . വി . മാത്യു തലക്കുളം വീട് , ചീരഞ്ചി 
റ പി.ഒ. , ചെത്തിപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ അച്ചാമ്മ മാത്യു . തലക്കുളം വീട് , ചീരഞ്ചിറ പി.ഒ. , ചെത്തിപ്പുഴ , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അച്ചാമ്മ മാത്യ 


ഭാര്യ 


85 


2 


| മിനി കോശി വർഗീസ് 


മകൾ 


54 


3 


മനോജ് 

മാത്യ 


മകൻ 


50 


4 


മജു മാത്യ 


മകൻ 


47 


നമ്പർ സി 2 - 63042021 


16-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13391 


Revenue Department 


23th November 2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , മടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏലിയാമ്മ ചാക്കോ ഓവേലിൽ വീട് 
കുറുമ്പനാടം പി . ഒ . , മാടപ്പള്ളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കുര്യൻ ചാക്കോ , ഓവേലിൽ വീട് , 
കുറുമ്പനാടം പി.ഒ. , മാടപ്പള്ളി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-12-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഒരു മകൾ 
ലിസമ്മ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


94 


| കുര്യൻ ചാക്കോ 
ലില്ലിക്കുട്ടി 


2 


മകൾ 


61 


3 


ജയിംസ് ജേക്കബ് 


മകൻ 


59 


4 


ജോസഫ് കുട്ടി ജേക്കബ് 


മകൻ 


57 


5 


സെബാസ്റ്റ്യൻ ജേക്കബ് 


| മകൻ 


55 


6 


ഷാജൻ ജേക്കബ് 


മകൻ 


53 


7 


മകളുടെ ഭർത്താവ് 


69 


ജോസഫ് വർഗ്ഗീസ് ( പരേതയായ മകൾ ലിസമ്മയുടെ 
ഭർത്താവ് ) 
ലിജോ ജോസഫ് ( പരേതയായ മകൾ ലിസമ്മയുടെ മകൻ 


8 


പൗത്രൻ 


25 


നമ്പർ : സി 2 - 6320/2021 ( A ) 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കങ്ങഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി . ജെ . ഡാനിയേൽ , തൈത്തോട്ടത്തില് 
f വീട് , കടയനിക്കാട് , കങ്ങഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കങ്ങഴ വില്ലേജിൽ പരേതന്റെ മകൻ ഷിബു റ്റി . ജോൺസൺ , തൈത്തോട്ടത്തിൽ 
വീട് , കടയനിക്കാട് , കങ്ങഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കങ്ങഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-02-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും 
ഭാര്യയും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


44 


ഷിബു റ്റി . ജോൺസൺ 
ഷനി ജോൺസൺ 


2 


മകൾ 


48 


3 


ഷീന 


മകൾ 


46 


നമ്പർ സി 2 - 6320/2021 ( B ) 


16-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13392 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കങ്ങഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞമ്മ , തൈത്തോട്ടത്തിൽ വീട് , 
കടയനിക്കാട് , കങ്ങഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കങ്ങഴ വില്ലേജിൽ പരേതയുടെ മകൻ ഷിബു റ്റി . ജോൺസൺ , തൈത്തോട്ടത്തിൽ വീട് , കടയനിക്കാട് , 
കങ്ങഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കങ്ങഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-06-2006 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൻ 


44 


ഷിബു റ്റി . ജോൺസൺ 
ഷനി ജോൺസൺ 


2 


| മകൾ 


48 


3 


ഷീന 


മകൾ 


46 


നമ്പർ സി 2 - 6376/2021 ( A ) 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , പായിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഒ . സി . ജോർജ്ജ് , ഒട്ടത്തിൽ , 
നാലുകോടി , പായിപ്പാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പായിപ്പാട് വില്ലേജിൽ പരേതന്റെ മകൻ ബിനോയ് ജോർജ്ജ് , ഒട്ടത്തിൽ , നാലുകോടി , പായിപ്പാട് 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പായിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-10-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത ഏക 
അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിനോയ് ജോർജ്ജ് 


മകൻ 


50 


നമ്പർ സി 2 -6376/2021 ( B ) 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , പായിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോസമ്മ ജോർജ്ജ് ഒട്ടത്തിൽ , 
നാലുകോടി , പായിപ്പാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പായിപ്പാട് വില്ലേജിൽ പരേതയുടെ മകൻ ബിനോയ് ജോർജ്ജ് , ഒട്ടത്തിൽ , നാലുകോടി , പായിപ്പാട് 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പായിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-01-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയാമനുസൃത ഏക 
അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13393 


Revenue Department 


23th November 2021 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിനോയ് ജോർജ്ജ് 


| മകൻ 


50 


നമ്പർ സി 2 - 63772021 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴപ്പള്ളിപടിഞ്ഞാറ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . ജി . കൃഷ്ണൻ നമ്പൂതിരി , 
പെരിയമന , വാഴപ്പള്ളി പടിഞ്ഞാറ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജിൽ പരേതന്റെ ഭാര്യ ജി . സാവിത്രി അന്തർജ്ജനം , 
പെരിയമന , വാഴപ്പള്ളി പടിഞ്ഞാറ് , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2018 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ജി . സാവിത്രി അന്തർജ്ജനം 


ഭാര്യ 


70 


2 


അരുൺ ഗോവിന്ദ് പി . കെ . 


മകൻ 


43 


3 


| ആനന്ദ് ശങ്കർ പി . കെ . 


മകൻ 


34 


നമ്പർ സി 2 - 6417/2021 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കുറിച്ചി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി . വസുമതിയമ്മ @ വസുമതിയമ്മ 
പത്മനാഭൻ നായർ , മണക്കാട്ട് വീട് , മലകുന്നം പി . ഒ . , കുറിച്ചി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറിച്ചി വില്ലേജിൽ പരേതയുടെ മകൾ ലത ഓമനക്കുട്ടൻ , 
ദ്വാരക വീട് , മലകുന്നം പി.ഒ. , കുറിച്ചി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കുറിച്ചി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-09-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജയശങ്കർ എം . പി . 


മകൻ 


62 


2 


മകൾ 


57 


ലത ഓമനക്കുട്ടൻ 
| ലതിക രാധാകൃഷ്ണൻ നായർ 


3 


മകൾ 


54 


4 . 


അംബിക വി . 


| മകൾ 


51 


5 


മോഹൻരാജ് എം . പി . 


മകൻ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13394 


KERALA GAZETTE 


Part III 


നമ്പർ സി 2 - 64452021 


16-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കങ്ങഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ് ജോസഫ് , ചെത്തിപ്പഴ വീട് , 
ഇടയിരിക്കപ്പുഴ , കങ്ങഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കങ്ങഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ മോളമ്മ തോമസ് , ചെത്തിപ്പുഴ വീട് , ഇടയിരിക്കപ്പുഴ , കങ്ങഴ , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കങ്ങഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മോളമ്മ തോമസ് 


ഭാര്യ 


61 


2 


ഐവാൻ തോമസ് 


മകൻ 


31 


3 


സ്നേഹ റോസ് തോമസ് 


മകൾ 


20 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13395 


Revenue Department 


23th November 2021 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 6488/2021 


16-11-2021 


24-09-2021 -ൽ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ജേക്കബ് , അടിപുഴ വീട് , 
ഇൻഡസ്ട്രിയൽ നഗർ പി.ഒ. , ചെത്തിപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ ആൽഫി ജോസഫ് , അടിപുഴ വീട് , 
ഇൻഡസ്ട്രിയൽ നഗർ പി.ഒ. , ചെത്തിപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


65 


ആൽഫി ജോസഫ് 
അന്ന ട്രീസ ജോസഫ് ( നിയമപ്രകാരം ദത്തെടുത്ത മകൾ 


2 


മകൾ 


20 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13396 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 6147/2021 


18-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്ധ്യാദേവി വി . , കണ്ടത്തിൽ 
പറമ്പിൽ വീട് , പുഴവാത് , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതയുടെ മകൻ രജനീകാന്ത് വി . , കണ്ടത്തിൽ പറമ്പിൽ വീട് , 
പുഴവാത് , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-04-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള വൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ജി . വസന്തകുമാർ 


| ഭർത്താവ് 


69 


2 


സുകന്തകുമാർ വി . 


മകൻ 


43 


3 


രജനീകാന്ത് വി . 


| മകൻ 


40 


4 . 


പത്മാവതി വി . കെ . 


മകൾ 


36 


നമ്പർ : സി 2 - 64862021 


18-11-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേഷ് കുമാർ വി . , വടക്കേ ചുഴികുന്നേൽ 
വീട് , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതന്റെ മാതാവ് പങ്കജാക്ഷിയമ്മ , വടക്കേ ചുഴികുന്നേൽ വീട് , വാഴൂർ , ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-08-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പങ്കജാക്ഷിയമ്മ 


മാതാവ് 


71 


2 


സീമാ എസ് . പി . 


ഭാര്യ 


42 


3 


ശ്രേയ സുരേഷ് 


മകൾ 


3 


നമ്പർ : സി 2 - 6485 2021 


18-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13397 


Revenue Department 


23th November 2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ് വർഗീസ് , റോസ് വില്ല , വാഴൂര് 
ഈസ്റ്റ് പി . ഒ . , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഷേർളി തോമസ് , റോസ് വില്ല , വാഴൂർ ഈസ്റ്റ് പി.ഒ. , വാഴൂർ , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-10-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷേർളി തോമസ് 


ഭാര്യ 


54 


2 


ഷറിൻ തോമസ് 


മകൻ 


30 


3 


പൊന്നു തോമസ് 


മകൾ 


24 


നമ്പർ : സി 2 - 6561/2021 


18-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുങ്കുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി . ജെ . കുട്ടപ്പൻ , ചേറ്റേടം വീട് , 
നെടുംകുന്നം പി.ഒ. എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നെടുങ്കുന്നം വില്ലേജിൽ പരേതന്റെ ഭാര്യ ശാരദാ കുട്ടപ്പൻ , ചേറ്റേടം വീട് , നെടുംകുന്നം പി.ഒ. , ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ നെടുങ്കുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-01-2012 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാരദാ കുട്ടപ്പൻ 


ഭാര്യ 


78 


2 


സി . കെ . ഷാജി 


മകൻ 


50 


3 


സി . കെ . ഷിബു 


മകൻ 


47 


4 


സി . കെ . ഷീബാകുമാരി 


| മകൾ 


41 


5 


സി . കെ . ഷീജാകുമാരി 


മകൾ 


39 


നമ്പർ : സി 2 - 6484/2021 


18-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭവാനിയമ്മ , പേഴത്തുങ്കൽ വീട് , വാഴൂര് 
f ഈസ്റ്റ് പി . ഒ . , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
* 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ 

വാഴൂർ വില്ലേജിൽ പരേതയുടെ പൗത്രൻ അനൂപ് പി . ആർ . , പേഴത്തുങ്കൽ വീട് , വാഴൂർ ഈസ്റ്റ് പി . ഒ . , 
വാഴൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13398 


KERALA GAZETTE 


Part III 


റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-09-2015 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് പി . ജി . കരുണാകരൻ 
നായരും , മകൻ രാധാകൃഷ്ണൻ നായരും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


വയസ് 


1 


68 


2 


68 


പേര് 

പരേതനുമായുള്ള ബന്ധം 
കെ . എസ് . പത്മാവതിയമ്മ 

| മകൾ 
സുമതിക്കുട്ടിയമ്മ ( പരേതനായ മകൻ രാധാകൃഷ്ണൻ നായരുടെ മകന്റെ ഭാര്യ 
ഭാര്യ ) 
ആശാലത പി . ആർ . ( പരേതനായ മകൻ രാധാകൃഷ്ണൻ | പൗത്രി 
നായരുടെ മകൾ 
| അനൂപ് പി . ആർ . ( പരേതനായ മകൻ രാധാകൃഷ്ണൻ നായരുടെ പൗത്രൻ 
മകൻ 


3 


45 


4 


44 


നമ്പർ : സി 2 - 6517/2021 


18-11-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , പായിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ് മാത്യു , നല്ലൂർ വീട് , 
നാലുകോടി , പായിപ്പാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പായിപ്പാട് വില്ലേജിൽ പരേതന്റെ മകൻ സിജു തോമസ് , നല്ലൂർ വീട് , നാലുകോടി , പായിപ്പാട് , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പായിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2017 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അന്നമ്മ കുര്യൻ 


ഭാര്യ 


63 


2 


സീനാ തോമസ് 


മകൾ 


36 


3 


സിജു തോമസ് 


മകൻ 


34 


നമ്പർ : സി 2 - 6562/2021 


18-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കുറിച്ചി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ചെല്ലമ്മ , കണ്ടാളംകാവിൽ വീട് 
, കുറിച്ചി പി.ഒ. , കുറിച്ചി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുറിച്ചി വില്ലേജിൽ പരേതയുടെ മകൾ സുജാത കെ . കെ . , ഐശ്വര്യ വീട് , നീലംപേരൂർ , കുറിച്ചി , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കുറിച്ചി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് കുട്ടപ്പൻ പി . കെ . ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13399 


Revenue Department 


23th November 2021 


ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുജാത കെ . കെ . 


മകൾ 


53 


2 


സുഷമ കെ . കെ . 


മകൾ 


50 


നമ്പർ : സി 2 - 63562021 


18-11-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , തൃക്കൊടിതാനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജഹാൻ എ . കെ . , തയ്യിൽ 
വീട് , തൃക്കൊടിത്താനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തൃക്കൊടിതാനം വില്ലേജിൽ പരേതന്റെ ഭാര്യ നസീമ , തയ്യിൽ വീട് , തൃക്കൊടിത്താനം , ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-08-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സനബാ ബീവി 


മാതാവ് 


75 


2 


നസീമ 


ഭാര്യ 


48 


3 


3 


നജ്മൽ എസ് . 


മകൻ 


38 


4 


നസീല ഷാജി 


മകൾ 


26 


5 


നഫ് സൽ ഷാജി 


മകൻ 


24 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13400 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ സി .2 - 5977/2021 


16/11/2021 


09/11/2021 ലെ കേരളാ ഗസറ്റ് നമ്പർ 44 ( വാല്യം 10 , ഭാഗം II ) 


11191 ൽ 


കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സി2-5977 / 2021 നമ്പർ പരസ്യത്തിൽ , അവകാശികളുടെ 
പട്ടികയിൽ ക്രമനമ്പർ 2 ആയി മരിയ സജി എന്ന് ചേർത്തിട്ടുള്ളത് മരിയ സിജി 


എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് , 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13401 


Revenue Department 


23th November 2021 


തിരുത്തൽ പരസ്യം 


സി .2 - 5116/2021 


തീയതി : 16-11-2021 


- 


12-10-2021 

ലെ കേരളാ ഗസറ്റ് നമ്പർ 40 ( വാല്യം 10 , ഭാഗം III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 8130 ൽ 
പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സിമ 

5116/2021 നമ്പർ പരസ്യത്തിൽ , 


ക്രമ 


2 


അവകാശികളുടെ പട്ടികയിൽ നമ്പർ ഷാജി എബ്രഹാം എന്ന് 
പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഷുജി എബ്രഹാം എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13402 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി .2 - 4144/2021 


തീയതി : 16-11-2021 


09-11-2021 


ല 


കേരളാ ഗസറ്റ് നമ്പർ 41 ( വാല്യം 10 , ഭാഗം || 

ഭാഗം 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 8411 ൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സില 4144/2021 നമ്പർ പരസ്യത്തിൽ , പരേതന്റെ പേര് 
കെ . എം . ശ്രീധരപണിക്കർ എന്നത് എം . കെ . ശ്രീധരപണിക്കർ എന്നും , 
അവകാശികളുടെ പട്ടികയിൽ ക്രമ നമ്പർ 3 , രജിത എസ് . എസ് . എന്നത് 


രാജിത എസ് . എസ് . എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13403 


Revenue Department 


23th November 2021 


തിരുത്തൽ പരസ്യം 


സി .2 - 4714/2021 


തീയതി : 16-11-2021 


14-09-2021 


ലെ കേരളാ ഗസറ്റ് നമ്പർ 36 ( വാല്യം 10 , ഭാഗം II ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 7418 ൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സില 4714/2021 നമ്പർ പരസ്യത്തിൽ , അവകാശികളുടെ 
പട്ടികയിൽ ക്രമ നമ്പർ 3 , മനുമോൾ തങ്കച്ചൻ എന്ന് ചേർത്തിട്ടുള്ളത് മനുമോൻ 


തങ്കച്ചൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13404 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി .2 - 5666/2021 


തീയതി : 22-11-2021 


02-11-2021 


ല 


കേരളാ ഗസറ്റ് നമ്പർ 43 ( വാല്യം 10 , ഭാഗം Ill ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 9929 ൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സിമ 5666/2021 നമ്പർ പരസ്യത്തിൽ , അവകാശികളുടെ 
പട്ടികയിൽ ക്രമ നമ്പർ 3 , ഫിലിൻ ജെ . കൂരമറ്റം മകൾ 24 എന്നത് 


ഫിലിൻ ജെ . കൂരമറ്റം - മകൻ - 27 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date 2021.11.23 03:41:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


